Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL/ TV ( N )/ 634/2012-14 


GOVER 


കര 


ള സർക്ക 


ക്കാൾ 


VMENT OF 


IERALA 


tl cf Kk devy 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


2014 ജൂ ലൈ 8 
| 8th July 2014 

1189 മിഥുനം 24 
24th Mithunam 1189 
1936 ആഷാഢം 17 
17th Ashadha 1936 


നമ്പർ 1 
- } 27 
No . 


Vol . III 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Agriculture Department 

ദർഘാസ് പരസ്യം 
നമ്പർ എസ്. വി . എഫ്./ 13 / 2014 - 15. 

2014 ജൂൺ 6. 
വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ട ത്തിലെ 
2014 - 15 വർഷത്തെ ആവശ്യത്തിലേക്കായി 305 ക്യുബിക് മീറ്റർ 
ഉണക്ക ചാണകപ്പൊടി സപ്ലെ ചെയ്യുവാൻ തയ്യാറുള്ള കരാറു 
കാ രിൽ നിന്നും മുദ്രവച്ച ദ ർ ഘാ സു ക ൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 15 - 7 - 2014 -ാം തീയതി 
11 മണിവരെ ഫാം ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. സ്വന്തം 
മേൽ വിലാസം എഴു തിയ കവറിൽ പൂരിപ്പിച്ച് ദർഘാസ് 
ഫോറങ്ങൾ 15 - 7 - 2014 - ന് 11.30 മണിവരെ ഫാം ഓഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ടെൻഡർ ഫോറത്തിന് 400 വിലയും 
വിൽപ്പന നികുതിയും അടച്ച് ഫാം ഓഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. ഒരു ക്യുബിക് മീറ്റർ ചാണകപ്പൊടി എന്ത് 
നിരക്കിൽ എത്തിച്ചു നൽകാം എന്ന് ടെൻഡറിൽ രേഖപ്പെടു 
ത്തിയിരിക്കണം. രേഖപ്പെടുത്തുന്ന നിരക്കിന് 2015 മാർച്ച് 31 
വരെ പ്രാബല്യമു ണ്ടാ യിരിക്കേണ്ടതും പ്രസ്തുത നിരക്ക് 
- 62 -ാം മൈലിലെ ഫാമിൽ സപ്ലേ ചെയ്യു ന്ന തിനുള്ള താ 
യിരിക്കണം. ടെൻഡറിനോടൊപ്പം - 5 ,000 - ന്റെ നിരതദ്രവ്യം 
സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം ഡി . ഡി. ആയി നൽകുന്നവർ 
വണ്ടിപ്പെരിയാർ എസ്. ബി. ടി.- യിൽ ഫാം സൂപ്രണ്ടിന് മാറത്തെക്ക 
വിധത്തിൽ നൽകേണ്ടതാണ്. ലഭിച്ചിട്ടുള്ള ടെൻഡറുകൾ 


15 - 7- 2014 - ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫാം ഓഫീസിൽ വച്ച് ഫാം 
സൂപ്രണ്ട്അദ്ദേഹം ചുമതലപ്പെടുത്തുന്നയാൾ ഹാജരുള്ളവരുടെ 
പ്രതിനിധിയുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് ഒടുക്കി പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
ടെൻഡർ കൈക്കൊള്ളുന്നയാൾ - 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
കരാർ ഉടമ്പടി നൽകേണ്ടതാണ്. ടെണ്ടർ അംഗീകരിച്ചതായി 
അറിയിപ്പ് ലഭിച്ച ശേ ഷം ഈ ആ ഫീ സിൽ നിന്നുള്ള 
നിർദ്ദേശാനുസരണം ചാണകപ്പൊടി സപ്ലെചെയ്യേണ്ടതാണ്. 
ദർഘാസ് നട പടികൾ സംബന്ധിച്ച് ഫാം സൂപ ണ്ടിന്റെ 
തീരുമാനം അന്തിമ മാ യി രിക്കും. കാരണം കാണിക്കാതെ 
ദർഘാസ് തള്ളിക്കളയുന്നതിനും പുനർ ദർഘാസ് നടത്തുന്ന 
തി നു മുള്ള അ ധി കാരം ഫാം സൂപ ണ്ടിൽ നിക്ഷിപ് ത 
മായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത ദിവസം 
പൊതു അവധി യാ യാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
മറ്റൊരറിയിപ്പ് കൂടാതെ ദർഘാസ് നടപടികൾ നടത്തുന്നതാണ്. 
നിശ്ചിത സമയ പരിധി കഴിഞ്ഞ് കിട്ടുന്നതോ നിരതദ്രവ്യം 
ഇല്ലാ ത്തതോ ആയ ദർഘാ സു കൾ പരിഗണിക്കു ന്ന ത ല്ല . 
സർക്കാർ ദർഘാസുകൾക്ക് ബാധകമായ എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
ഫാം ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവ സ ങ്ങ ളിലും 
സമയങ്ങളിലും അറിയാവുന്നതാണ്. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ. 


ഫാം സൂപ്രണ്ട്. 


